Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1147 





Nedumangad Taluk 
പരസ്യം 
(ന) 


നമ്പര്‍ ബി-9937/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തൊളിക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രഭാകരന്‍ പിള്ള, റ്റി. 
എന്നയാളുടെ പെന്‍ഷന്‍ 
സംബന്ധവും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനായി വിതുര പി. ഒ., ശാസ്താംകാവ്‌, 
ഹാപ്പി ഹോമില്‍ ശാന്തമ്മ ബോധിപ്പിച്ച അപേക്ഷ തൊളിക്കോട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 12-8-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ മാതമേ 
ഉള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


അനന്തരാവകാശി കള്‍ക്ക്‌ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശാന്തമ്മ ഭാര്യ 68 
2 ഹാപ്പി കാര്‍ത്തികേയന്‍ മകള്‍ 42 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(2) 


നമ്പര്‍ ബിട-9807/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ അരുവിക്കര വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജി. വിജയമ്മ എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ എല്‍. ഐ. സി. സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കും വേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഭഗവതിപുരത്ത്‌, മാധവ 
വിലാസത്തില്‍ മാധവന്‍പിള്ള ബോധിപ്പിച്ച അപേക്ഷ 
അരുവിക്കര, കെട വൂര്‍, നരിക്കുനി വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 22--2011-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മാധവന്‍പിള്ള ഭര്‍ത്താവ്‌ 86 
2 ച്രന്ദബാബു മകന്‍ 55 
3 വിജയകുമാര്‍ 5 50 
4 ഉഷാകുമാരി ല്‍ 47 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


73 


(3) 


നമ്പര്‍ ബിട-9869/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തൊളിക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷഹര്‍ബാന്‍, എ. 
എന്നയാളുടെ അനന്തരാവകാശിക്ക്‌ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുംവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി തൊളിക്കോട്‌ പി. ഒ., തേവന്‍പാറ, 
കോങ്കല്ലില്‍ വീട്ടില്‍, നൌഷാദ്‌ ബോധിപ്പിച്ച അപേക്ഷ 
തൊളിക്കോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 16-6-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ 
അനന്തരാവകാശിയായി താഴെ പറയുന്നയാള്‍ മാതമേ 


ഉള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
നൌഷാദ്‌ മകന്‍ 46 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(4) 


നമ്പര്‍ ബിട-9670/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരുപ്പൂര്‌ വില്ലേജില്‍ 


താമസിച്ചുവരവെ അത്തരിച്ചുപോയ രവീന്ദ്രന്‍, സി. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക: സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കും വേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി കരിപ്പൂര്‍ പി. B., മല്ല്രമ്പക്കോണം, 
ഷൈനി നിവാസില്‍ സുശീല, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
കരുപ്പൂര്‌, പേരൂര്‍ക്കട വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 3-6-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുശീല, എസ്‌. ഭാര്യ 66 
2 ഷൈനി, എസ്‌. ആര്‍. മകള്‍ 45 
3 ഷ്വാജി, ആര്‍. മകന്‍ 41 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1148 





(5) 


നമ്പര്‍ enils-9870/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തേക്കട വില്ലേജില്‍ 
താമ സിച്ചുവരവെ അന്തരിച്ചുപോയ രാജമ്മ എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ AM) ©} സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കൊഞ്ചിറ പി. ഒ., നരിക്കല്‍, 
കെ. കെ. എന്‍. ഭവന്‍ വീട്ടില്‍ ശശിധരന്‍ പിള്ള, പി. കെ. 
ബോധിപ്പിച്ച അപേക്ഷ തേക്കട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 4-12-1990-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 പി. കെ. ശശിധരന്‍ പിള്ള ഭര്‍ത്താവ്‌ 70 
2 കീര്‍ത്തി, ആര്‍. എസ്‌. മകള്‍ 37 


3 കാര്‍ത്തിക, ആര്‍. എസ്‌. 35 


2 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(6) 


നമ്പര്‍ ബി-10101/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെ. സരസ്വതി അമ്മ 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പിരപ്പന്‍കോട്‌ പി. ഒ., പുലരിയില്‍ വിശ്വംഭരന്‍ ബോധിപ്പിച്ച 
അപേക്ഷ മാണിക്കല്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 30-6-2019-ല്‍ മരണപ്പപെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വിശ്വംഭരന്‍ മകന്‍ 61 
2 വിദ്യാധരന്‍ ല്‍ 58 
3 വിജയലക്ഷ്മി മകള്‍ 55 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


74 


(7) 


നമ്പര്‍ enile-8933/2020. 2020 ഒക്ടോബര്‍ 7. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോണ്‍സണ്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
കൂതിരകുളം പി. ഒ., തടത്തരികത്ത്‌ വീട്‌, നീറോട്ടിന്‍പൊയ്കയില്‍ 
എല്‍. 
അണ്ടൂര്‍ക്കോണം വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ 


വത്സല, ബോധിപ്പിച്ച അപേക്ഷ മാണിക്കല്‍, 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 10-11-2008-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 വല്‍സല മകള്‍ 50 
2 പെന്‍സണ്‍ മകന്‍ 54 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(8) 


നമ്പര്‍ ബി-9440/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെമ്പായം വില്ലേജില്‍ 
താമ സിച്ചൂവരവെ അന്തരിച്ചുപോയ ഷീല, വി. എസ്‌. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ ക്ഷേമനിധി ബോര്‍ഡില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി വട്ടപ്പാറ പി. ഒ., മൊട്ടമൂട്‌, 
അനുഗ്രഹയില്‍ അനില്‍, വി. ബോധിപ്പിച്ച അപേക്ഷ 
വെമ്പായം വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാള്‍ 18-3-2019-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ 
അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ മാതമേ 


ഉള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനില്‍, വി. ഭര്‍ത്താവ്‌ 57 
2 അനിഷ എസ്‌. അനില്‍ മകള്‍ 20 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1149 





(9) 


നമ്പര്‍ enie-9152/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുലോചന, ആര്‍. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ഉറിയാക്കോട്‌ പി. ഒ., കടുക്കാമൂട്‌, കരിംകുറ്റി ഹരിജന്‍ 
കോളനിയില്‍ സോമന്‍, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
വെള്ളനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാള്‍ 29-10-2010-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ 
അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ മാതമേ 


ഉള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സോമന്‍ ഭര്‍ത്താവ്‌ 48 
2 ചിര്ര എസ്‌. സോമന്‍ മകള്‍ 8 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 
(10) 


നമ്പര്‍ enile-9884/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ 


താമസിച്ചുവരവെ അന്തരിച്ചുപോയ രുക്മിണി അമ്മ 


എന്നവരുടെ അനന്തരാവകാശിക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 


വേങ്കോട്‌ പി. ഒ., പ്ലാത്തറ, മേലെ പെരിങ്ങലോട്‌ വീട്ടില്‍ 
ജയദേവന്‍, കെ. ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 20-8-2010-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശിയായി താഴെ 


പറയുന്നയാള്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
ജയദേവന്‍, കെ. മകന്‍ 53 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 


ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


Gaz. No. 7/2021/DTP (CLR). 


75 


(1) 


നമ്പര്‍ enile-9864/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ചൂവരവെ അന്തരിച്ചുപോയ കെ. പി. ചെറുപുഷ്പം 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പുതുകുളങ്ങര പി. ഒ., കോട്ടവിള, സോഫിയ ഭവനില്‍ 
ബാബു ജോണ്‍ വെള്ള നാട്‌, 
ഉഴമലയ്ക്കല്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ 


ബോധിപ്പിച്ച അപേക്ഷ 


വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 7-7-2015-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ബാബുജോണ്‍ ഭര്‍ത്താവ്‌ 62 
2 ഷീല തോമസ്‌ മകള്‍ 44 
3 സോണിയ ജോണ്‍ [ഴി 34 
4 സോഫിയ ജോണ്‍ 32 


മമ 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(12) 


നമ്പര്‍ enile-9630/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വാമനപുരം വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗോപി എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ എം. എ. സി.റ്റി. കോടതിയില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ആനാകുടി, ഒഴുകുപാറ, 
കുന്നില്‍ പുത്തന്‍ വീട്ടില്‍ ശ്യാമള ബോധിപ്പിച്ച അപേക്ഷ 
വാമനപുരം, വട്ടപ്പാറ വില്ലേ ജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 8-8-2017-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്യാമള, വി. ഭാര്യ 63 
2 ആര്യ, ജി. എസ്‌. മകള്‍ 33 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1150 





(13) 


നമ്പര്‍ ബി-10203/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വാമനപുരം വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലളിതമ്മ എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ജില്ലാ സഹകരണ ബാങ്കില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കല്ലറ പി. ഒ., ചേരിയില്‍ 
പുത്തന്‍ വീട്ടില്‍ സിന്ധു ബോധിപ്പിച്ച അപേക്ഷ വാമനപുരം, 
നഗരൂര്‍ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 18-1-2019-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സിന്ധൂ മകള്‍ 49 
2 ബിന്ദു [ഴി 43 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(14) 


നമ്പര്‍ ബി-10144/2020. 2020 ഒക്ടോബര്‍ 13. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്യാമള അമ്മ എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ആക്സിഡന്റ്‌ ക്ലൈമിനും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പള്ളിവിള, 
രാഹുല്‍ നിവാസില്‍ കുസുമകുമാരി, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷ വട്ടപ്പാറ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാള്‍ 31-1-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതയുടെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ശ്രീകുമാരി മകള്‍ 49 


2 കുസുമകുമാരി 48 


മമ 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


76 


(15) 
നമ്പര്‍ enile-9615/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വാമനപുരം വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സഹദേവന്‍, ഡി. 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 


കല്ലറ പി. B., മീതൂര്‍, ചെറിയപ്ലാവിള വീട്ടില്‍ സുധര്‍മ്മണി, കെ. 
ബോധിപ്പിച്ച അപേക്ഷ വാമനപുരം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 17-5-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുധര്‍മ്മണി, കെ. ഭാര്യ 63 
2 ദീപാറാണി, എസ്‌. എസ്‌. മകള്‍ 35 
3 രശ്മി, എസ്‌. എസ്‌. 33 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(൫) 


നമ്പര്‍ ബി-9239/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ. ഭാസ്കരന്‍ 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്ുങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
കൂട്ടായണിമൂട്‌, വാറുവിളാകത്ത്‌ വീട്ടില്‍ ലീല, എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 23 -6-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ലീല, എസ്‌. ഭാര്യ 59 
2 സജി മകന്‍ 40 
3 റെജി 38 


മമ 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1151 





(17) 


നമ്പര്‍ enilé-5702/2020. 2021 ജനുവരി 21. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെമ്പായം വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ രമേശന്‍ ആശാരി 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ സംബന്ധവും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പോത്തന്‍കോട്‌, 


ചെറുകോണം, ശ്രീനന്ദനത്തില്‍ 


ഗീത ബോധിപ്പിച്ച അപേക്ഷ വെമ്പായം, പേരൂര്‍ക്കട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
14 -3-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ 
അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയൂു 


ള്ളുവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 


നമ്പര്‍ ബന്ധം 


1 ഗീത രണ്ടാം ഭാര്യ 46 


2 അക്ഷയ ആദ്യ ഭാര്യയിലെ മകള്‍ 22 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(18) 
നമ്പര്‍ enile-9280/2020. 2020 ഒക്ടോബര്‍ 10. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൃഷ്ണന്‍ നായര്‍, ജി. 


എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 
ആവശ്യുങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 


ചാങ്ങ പി. ഒ., കൃഷ്ണ വിലാസത്തില്‍ സരസ്വതി 


ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 7-4-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവകാശികളായി താഴെ 


പറയുന്നവര്‍ മാര്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. . 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സരസ്വതി ഭാരൃ 63 
2 പ്രസാദ്‌ മകന്‍ 40 
3 പ്രശാന്ത്‌ [0 34 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


77 


(19) 


നമ്പര്‍ enils-275/2021. 2021 ജനുവരി 8. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ അരുവിക്കര വില്ലേജില്‍ 
താമസിച്ചുവരവെ അതന്തരിച്ചുപോയ സിമി സുനീര്‍ 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ ബാങ്ക സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടി ഫിക്കറ്റിനായി അഴിക്കോട്‌, ആലമുക്ക്‌, 
സിര്‍സീന ഹൌസില്‍ സുനീര്‍, എം. ബോധിപ്പിച്ച അപേക്ഷ 
അരുവിക്കര, നെടുമങ്ങാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 5-8 -2020-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവകാശികളായി താഴെ 
പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനീര്‍, എം. ഭര്‍ത്താവ്‌ 47 
2 ഫര്‍ഹാന്‍ സുനീര്‍ മകന്‍ 18 
3 ഫര്‍സാന്‍ സുനീര്‍ [ഴി 18 
4 MIGAVIM സുനീര്‍ മകള്‍ 11 
5 വാഹീദ്‌, വൈ. എ. പിതാവ്‌ 64 


(മൈനര്‍ സന്താനം പിതാവിന്റെ സംരക്ഷണയിലാകുന്നു?) 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(20) 


നമ്പര്‍ ബിട-13350/2020. 2020 ഡിസംബര്‍ 14. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ അരുവിക്കര വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനന്‍, 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ എല്‍. ഐ. സി. 
സംബന്ധമായ ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്ക്റിനായി അരുവിക്കര, 
മുണ്ടപ്ലാവിള വീട്ടില്‍ കോമളം, ജെ. ബോധിപ്പിച്ച അപേക്ഷ 
അരുവിക്കര വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
റിപ്പോര്‍ട്ടും സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 24-9-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


കെ. 


നടത്തിവന്ന മരണ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 കോമളം, ജെ. ഭാര്യ 49 
2 നാന്‍സി മകള്‍ 22 
3 തോമസ്‌ മകന്‍ 20 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1152 





(21) 


നമ്പര്‍ enils-13005/2020. 2020 ഡിസംബര്‍ 9. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കരകുളം വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ഗോപിനാഥന്‍ നായര്‍ 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി കാച്ചാണി, ചെക്കു ക്കോണത്ത്‌ 
ഗോപി സദനത്തില്‍ ദീപ, ജി. എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
കരകുളം വില്ലേജാഫീസര്‍ മുഖാന്തിരം 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 1-8-2018-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


അവകാശ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ദീപു, ജി. എസ്‌. മകന്‍ 35 

2 ദീപ, ജി. എസ്‌. മകള്‍ 32 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(22) 


നമ്പര്‍ enils-14393/2020. 2021 ജനുവരി 5. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ തൊളിക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ സൈനുദ്ദീന്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ സര്‍വ്വീസ്‌ സംബന്ധമായ 
ആവശ്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി തൊളിക്കോട്‌ പി. ഒ., പുളിമൂട്‌, 
മേടയില്‍ വീട്‌, ഹാസ്‌ നമ്പര്‍ 11/199-ല്‍ മുഹമ്മദ്‌, എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷ തൊളിക്കോട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
24-8-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവര്‍ മാത മേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സൌദാബീവി ഭാര്യ 47 

2 മുഹ്‌സിന, എസ്‌. മകള്‍ 21 

3 മുഹമ്മദ്‌, എസ്‌. മകന്‍ 18 

4 മൈമുന മകള്‍ 15 

5 പാത്തുമ്മാ ബീവി മാതാവ്‌ 70 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


78 


(23) 


നമ്പര്‍ enile-1258/2021. 2021 ജനുവരി 30. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ജമീല ബീവി എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ഭൂമി സംബന്ധമായ ആവശ്യത്തിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കും വേണ്ടി അവകാശ സര്‍ട്ടിഫി 
ക്കറ്റിനായി വാളിക്കോട, വിളയില്‍ വീട്ടില്‍, അല്‍ത്താഫ്‌ ബോധി 
പ്പിച്ച അപേക്ഷ നെടുമങ്ങാട്‌, കവടിയാര്‍ വില്ലേജാഫീസര്‍മാര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
20-4-2020-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവര്‍ മാ്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 നദീറ, ജെ. മകള്‍ 63 

2 ഇമാം, എ. മകന്‍ 60 

3 ഷ്വിമ, ജെ. മകള്‍ 55 

4 അബ്ദൂല്‍ കലാം, എ. മകന്‍ 54 

5 3M, ജെ. മകള്‍ 53 

6 അല്‍ത്താഫ്‌ മകന്‍ 51 


7 സുധീര്‍, എം. എ. [ഴി 50 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(24) 


നമ്പര്‍ enils-1487/2021. 2021 ജനുവരി 30. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ അരുവിക്കര വില്ലേജില്‍ 
താമസിച്ചു വരവെ അത്തരിച്ചുപോയ ദിവാകരന്‍ നായര്‍, പി. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ 
ആനുകുല്യങ്ങള്‍ക്കും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി അരുവിക്കര, പ്രിയദര്‍ശിനി വീട്ടില്‍ 
വത്സല കുമാരി ബോധിപ്പിച്ച അപേക്ഷ അരുവിക്കര 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
13-1-2021 -ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവര്‍ മാ്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 വത്സല കുമാരി, എസ്‌. ഭാര്യ 64 

2 പ്രിയ, വി. ഡി. മകള്‍ 42 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1153 





(25) 


നമ്പര്‍ enie-1459/2021. 2021 ജനുവരി 30. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വിതുര വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സഹദേവന്‍ കാണി, എം. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ 
സംബന്ധവും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ആനപ്പാറ പി. ഒ., ചെറുമണലി, 
ഉണ്ടന്‍കല്ലില്‍ വീട്ടില്‍, മണികണ്ഠന്‍, എസ്‌. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷ വിതുര വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
13-12-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ അനന്തരാവ 
കാശികളായി താഴെ പറയുന്നവര്‍ മാത മേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 സുധ ഭാര്യ 57 

2 മണികണ്ഠന്‍, എസ്‌. എസ്‌. മകന്‍ 32 

3 ശ്രീദേവി, എസ്‌. എസ്‌. മകള്‍ 27 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


(26) 


നമ്പര്‍ ബി-465/2021. 2021 ജനുവരി 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ഗീതരാജന്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ഭൂമി സംബന്ധമായ ആവശ്യത്തിനും 
മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ചെല്ലാംകോട്‌, ഗീത ഭവനില്‍, അനിത, എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷ നെടുമങ്ങാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 14-12-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ അനന്തരാവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 അനിത, എസ്‌. ഭാര്യ 53 

2 പ്രിയംവദ, ജി. എ. മകള്‍ 26 

3 ഭാരതി അമ്മ മാതാവ്‌ 83 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ച്‌ 30 ദിവസത്തിനകം 
ഈ ഓഫീസില്‍ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളേണ്ടതും കാലാവധി കഴിഞ്ഞും തപാല്‍മാര്‍ഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു. 


താലൂക്കാഫീസ്‌, 
നെടുമങ്ങാട്‌. 


(പ്പ) 


തഹശീല്‍ദാര്‍. 


Gaz. No. 7/2021/DTP (CLR). 


79 


Chirayinkeezhu Taluk 


പരസ്യം 
() 


നമ്പര്‍ ബി4-11620/2020. 2020 ഒക്ടോബര്‍ 12. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ മുദാക്കല്‍ വില്ലേജില്‍ 
തിരുവാതിര വീട്ടില്‍ ശാന്തമ്മ, 20-1-2020-00 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയുടെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനു വേണ്ടി ടിയാളുടെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതയുടെ 
മകന്‍ സജിലാല്‍, എ. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ മുദാക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വരുത്തിയ റിക്കാര്‍ഡുകളും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ശാന്തമ്മ, 20-1-2020-00 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതയ്ക്ക്‌ താഴെ പറയുന്ന 
അവകാശികളുണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഇന്ദിര, എസ്‌. മകള്‍ 59 
2 സജിലാല്‍, എ. മകന്‍ 55 


(പരേതയുടെ ഭര്‍ത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1-൦ 2-0 കക്ഷികള്‍ പേരില്‍ 
അവകാശ സാക്ഷ്യ പ്രതം നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസൃം കേരള ഗവണ്‍മെന്റ്‌ 
ഗസ്റ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്‌. 
അവധി കഴിഞ്ഞും തപാല്‍ മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ 
പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ ബി4-25066/2019. 2020 ഒക്ടോബര്‍ 12. 


ചിറയിന്‍കീഴ്‌ താലൂക്കില്‍ അഴൂര്‍ വില്ലേജില്‍ 
പുന്നവിള വീട്ടില്‍ മനോജ്‌, എം. 8-8-2019-00 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്റെ പേരിലുള്ള നിയമാനുസൃത 
ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനു വേണ്ടി ടിയാന്റെ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ 
മാതാവ്‌ ഉഷ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ അഴൂര്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വരുത്തിയ റിക്കാര്‍ഡുകളും മരണ സര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ മനോജ്‌, എം., 8-8-2019-00 തീയതി 
മരണപ്പെട്ടുവെന്നും പരേതന്‌ താഴെ പറയുന്ന അവകാശികള്‍ 
ഉണ്ടെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഉഷ മാതാവ്‌ 55 
2 സിന്ധു, എല്‍. ഭാര്യ 25 
3 സനൂഷ്‌ എം. മനോജ്‌ മകന്‍ 2 


(പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ല.) 


ആകയാല്‍ മേല്‍പ്പറഞ്ഞ 1 മുതല്‍ 3 വരെ കക്ഷികള്‍ 
പേരില്‍ അവകാശ സാക്ഷൃപ്രതം നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതല്‍ 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
ബോധിപ്പിക്കേണ്ടതാണ്‌. അവധി കഴിഞ്ഞും തപാല്‍ 
മാര്‍ഗ്ഗവുമുള്ള പരാതികള്‍ പരിഗണിക്കുന്നതല്ല. 


